Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


ROVERNM 


CLA 


യ 


- 


MENT OF 
न्याव अवत 


OF KERU 





KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


14th April 2009 
2009 ഏപ്രിൽ 14 
24th Chaithra1931 
1931 ചൈതം 24 


) 15 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Judicial Department 


ജയിൽ വകുപ്പ് 


പരസ്യം 


നമ്പർ ജി 84/ 2009. 


| 2009 മാർച്ച് 26. 


-- തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂർ സെൻട്രൽ പ്രിസൺ 
കോംപൗണ്ടിലുള്ള താഴെ പറയുന്ന ഫലവൃക്ഷങ്ങളുടെ 
അനുഭവം എടുക്കുന്നതിനുള്ള അവകാശം ക്വട്ടേഷൻ 
അടിസ്ഥാ ന ത്തിൽ ലഭിക്കുന്നതിന് താഴെ പറയുന്ന 
തീയതിയിലും സമയത്തും സീലുവെച്ച ക്വട്ടേഷനുകൾ 
സ്വീകരിക്കുന്നതും ക്വട്ടേഷൻ സമർപ്പിച്ചിരുന്നവരുടെയോ, 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിച്ച് നിരക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നതുമാണ്. 
രേഖ പ്പെ ടു ത്തിയ തുക തൃപ്തി ക ര മ ല്ലാ ത്ത പക്ഷം 
ക്വട്ടേഷൻ നൽകിയവരുമായി കൂടിയാലോചന നടത്തുന്നതും, 
അ തി നു ശേഷം ലഭിക്കുന്ന നിര ക്കു കൾ ജയിൽ 
അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ അംഗീകാരത്തിന് 
വിധേയമായി സ്വീകരിക്കുന്നതുമാണ്. 


നിന്നും ആദായം എടുക്കു ന്ന തി നുള്ള അവകാശം 
സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് ജയിൽ ഡയറക്ടർ ജനറലിന് 
ശുപാർശ ചെയ്യുന്നതും, സ്ഥിരപ്പെടു ത്തു ന്ന തിനോ 
നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം ജയിൽ 
ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമായിരിക്കുന്നതുമാണ്. 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വിധം ലഭിക്കുന്ന ക്വട്ടേഷനു 
ക ളിലെ തുക യോ , കൂടി യാ ലോ ച ന യ്ക്ക് ശേഷം 
ലഭിക്കുന്ന തുകയോ തൃപ്തികരമല്ലെന്ന് തോന്നുന്നു 
വെ ങ്കിൽ ഫല വൃക്ഷ ങ്ങ ളുടെ ആദായം ക്വട്ടേ ഷ ൻ 
അടിസ്ഥാനത്തിൽ നൽകുന്നതിന് മറ്റൊരു ദിവസത്തേക്ക് 
മാറ്റി വയ്ക്കു ന്ന തിന് വിയ്യൂർ സെൻട്രൽ പ്രിസൺ 
സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


2 . 


വ്യവസ്ഥകൾ 


ആദായം എടുക്കുന്നതിനുള്ള അവകാശം അംഗീകരിക്ക 
പ്പെട്ടതായി അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 2009 ജൂൺ 
മാസം വരെ ആയിരിക്കുന്നതും, ആവശ്യമെന്ന് കണ്ടാൽ 
രേഖാമൂലമുള്ള അപേക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ 
ജൂലായ് 31 - ാം തീയതി വരെ ദീർഘി പ്പിച്ച് 
നൽകുവാൻ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടിന് അധികാര 
മുണ്ടായിരിക്കുന്നതുമാണ്. 


- മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏറ്റവും 
- കൂടുതൽ തുക രേഖപ്പെടുത്തിയിരിക്കുന്ന ആളിന്റെ 
പേരിൽ താഴെ പറയുന്ന ഫല വ്യ ക്ഷ ങ്ങ ളിൽ 


Gaz No. 15 /2009 /DTP. (Judiciary ) 


KERALA GAZETTE 


[PART III 


3. ഹാജരാക്കുന്ന ക്വട്ടേ ഷ ന ളോടൊന്നിച്ച് “സൂപ്രണ്ട്, 

സെൻട്രൽ പ്രിസൺ, വിയ്യൂർ” എന്ന പേരിൽ 2000 (രണ്ടായിരം) 
രൂപയുടെ നിര ത ദ്രവ്യം ( ഡി മാന്റ് ഡാഫ്റ്റ്) കൂടി 
ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി സ്വീകരി 
ക്കുന്നതല്ല . ഏറ്റവും കൂടുതൽ തുക എഴുതി തന്നിരി 
ക്കുന്ന ആളിന്റെയൊഴിച്ച് ബാക്കിയുള്ളവരുടെ ഡാഫ്റ്റ് 
അടുത്ത ദിവസം തന്നെ തിരിച്ച് നൽകുന്നതാണ്. 


- 9 . 


4. ഏറ്റവും കൂടുതൽ തുക രേഖപ്പെടുത്തിയിരിക്കുന്ന ആൾ 
തന്റെ പേരിൽ ഫല വ്യ ക്ഷ ങ്ങ ളുടെ ആദായം 
എടുക്കുന്നതിന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ച് 7 ദിവസ 
ത്തി നകം വില് പന നികുതി ഉൾപ്പെടെ മുഴു വൻ 
തുകയും അടയ്ക്കേ ണ്ടതും, കേരള സർക്കാരിന്റെ 
50 (അൻപത്) രൂപ മുദ്രപ്പത്രത്തിൽ അംഗീകൃത ഫോറ 
ത്തിലുള്ള കരാർ എഴുതി ഒപ്പിട്ട് ഹാജരാക്കേണ്ടതുമാണ്. 
മുഴുവൻ തുകയും അടച്ചതിനുശേഷം നിരതദ്രവ്യമായ 
രണ്ടായിരം രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് റിലീസ് ചെയ്ത് 
തരുന്നതുമാണ്. 


പ്രവൃത്തി സമയത്ത്അന്വേഷിക്കേണ്ടതും, ആവശ്യ 
പ്പെട്ടാൽ തോട്ടം ചുറ്റി നോക്കി ഫല വ്യ ക്ഷ ങ്ങ ൾ 
കാണുവാൻ അനുവദിക്കുന്നതുമാണ്. ജയിൽ പറമ്പിനടു 
ത്തുള്ള വേലി പൊളിക്കുന്നതും, സ്ത്രീകളെക്കൊണ്ട് 
ആദായം എടുക്കുന്നതും അനുവദനീയമല്ല . 
ക്വട്ടേഷനുകൾ 24 -4- 2009 പകൽ 11 മണിവരെ സെൻട്രൽ 
പിസൺ ഓഫീസിൽ സ്വീക രിക്കു ന്ന തും , അന്നേ 
ദിവസം തന്നെ 12 മണിക്ക് ക്വട്ടേ ഷ നുകൾ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. വെള്ളക്കടലാസ്സിൽ എഴുതി 
തയ്യാറാക്കിയ ക്വട്ടേഷനുകൾ സീൽ ചെയ്ത് കവറിൽ 
“ സൂപ്രണ്ട്, സെൻട്രൽ പ്രിസൺ, വിയ്യൂർ” എന്ന വിലാസത്തിൽ 
ഹാജരാക്കേണ്ടതാണ്. ക്വട്ടേഷനുകളിൽ ഓരോ ഇനത്തി 
ലുള്ള ഫല വ്യ ക്ഷ ങ്ങ ളു ടെ യും ആദായം 
എടുക്കുന്നതിനുള്ള തുക പ്രത്യേകം കാണിച്ചിരിക്കേ 
ണ്ടതും, കവറിനുപുറത്ത് “ഫലവൃക്ഷങ്ങളുടെ ആദായം 
എടുക്കുന്നതിനുളള ക്വട്ടേ ഷ ൻ ” എന്നും ക്വട്ടേഷൻ 
ഹാജ രാ ക്കു ന്ന വരുടെ പൂർണ്ണ മേൽ വി ലാ സവും 
വ്യക്ത മായി രേഖ പ്പെടു ത്തണ്ട താ ണ് . യാതൊരു 
കാര ണ വ ശാലും നിശ്ചിത സമ യ ത്തിനു ശേഷമോ, 
സീൽ ചെയ്യാത്തതോ ആയ ക്വട്ടേഷനുകൾ സ്വീകരി 
ക്കു ന്ന ത ല്ല . സൂപ ണ്ടിന്റെ തീരുമാനം അന്തിമവും 
ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
തീപിടുത്തം, വരൾച്ച , പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, 
സമരം തുടങ്ങിയവയാലോ മറ്റേതെങ്കിലും തരത്തിലോ 
എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയതിന് വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


5. ടി വസ് വിലുള്ള വൃക്ഷ ങ്ങൾക്ക് യാതൊരു വിധ 

നാശന ഷ്ട ങ്ങളും വരു ത്തു വാൻ പാടില്ലാ ത്തതും, 
ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 
നഷ്ടം അനുഭവം എടുക്കുവാൻ അനുമതി ലഭിച്ചിട്ടുള്ള 
ആളിൽ നിന്നും ഈടാക്കുന്നതും, ടിയാനെ അവകാശത്തിൽ 
നിന്നും ഒഴിവാക്കുന്നതുമാണ്. 


10 . 


ഓരോ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളിൽ നിന്നും ഉദ്ദേശം 
ലഭിക്കാവുന്ന ആദായത്തിന്റെ ലഘുവിവരം. 


6. ജയിൽ ക്വാർട്ടേഴ്സു ക ളിലുള്ള മാവ്, പ്ലാവ്, 7 , 8 

തോട്ടങ്ങളിലെ മാവ്, പ്ലാവ് എന്നീ മരങ്ങളിൽ നിന്നുള്ള 
അ നു ഭ വ ങ്ങ ൾ എടു ക്കു വാൻ അ നു മ തി യി ല്ല . 
ടി മ ര ങ്ങ ളിൽ നിന്നുള്ള അ നു ഭ വങ്ങ ൾ ജയിൽ 
ആവശ്യത്തിന് മാറ്റി വെച്ചിട്ടുള്ളതാണ്. 


രൂപ് 


പ്ലാവ് 


- 


5, 000 


7 . 


മാവ് 


7, 000 


താഴെ കാണിക്കുന്ന ഫലവൃക്ഷ ങ്ങ ളുടെ ആദായം 
എടു ക്കു ന്ന തി നുള്ള തുക (പ്രത്യേകം പ്രത്യേകം 
കാണിക്കേണ്ടതാണ്. 


കശുമാവ് 


- 
- 
- 


36, 000 


ഇലവ് 


ഇലവ് 


-- 


- -- 


- 1,000 


1,000 


അകെ 


50,000 


(1) മാവ് 

- ( 3) കശുമാവ് 
(2) പ്ലാവ് 

(4) ഇലവ് 
- ഫല വൃക്ഷ ങ്ങ ളുടെ ആദായം എടു ക്കു ന്ന തി നുള്ള 
ക്വട്ടേഷനുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
അറിയു വാൻ ആഗ്രഹിക്കുന്നവർ വിയ്യൂർ സെൻട്രൽ 
( പിസൺ ഓഫീസിൽ പവർ ത്തി ദിവ സ ങ്ങ ളിൽ 


സെൻട്രൽ പ്രിസൺ, 
വിയ്യൂർ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


